കേരള സർക്കാർ 
Government of Kerala 

2015 


Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV ( N )/634/2015-17 


GOVERN 


, 
കര 


L 


ാർ 


2 സർക് 


INMENT OF 


ERALA 


OF KERA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 ജനുവരി 27 
27th January 2015 

1190 മകരം 13 
13th Makaram 1190 


നമ്പർ 


വാല്യം 4 ) 
Vol . IV | 


No, 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 7 
7th Magha 1936 


PART III 
Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ എസ് . ഡി . IV - 990 / 2014 . 

2014 ഡിസംബർ 29. 
- ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലെ ഇക്കോടൂറിസം 
( പവർത്തനങ്ങൾക്കായി തെന്മല ഡാം റിസർവോയറിൽ 
ഉപയോഗിക്കുന്നതിനായി താഴെ പറയുന്ന വിശദാംശങ്ങളോടു 
കൂടിയ ഒരു ആറ് സീറ്റർ ബോട്ടും പന്ത്രണ്ട് സീറ്റർ ബോട്ടും 
പതിനഞ്ച് സീറ്റർ ബോട്ടും അനുബന്ധ സാമഗ്രികളും സപ്ല 
ചെയ്യുന്നതിനായി വൈൽഡ് ലൈഫ് വാർഡൻ മുദ്രവച്ച 
കവറിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


സൗകര്യങ്ങളോടുകൂടിയ ബോട്ടും 
റിമോട്ട് കൺട്രോൾ സിസ്റ്റത്തിൽ 
പ്രവർത്തിക്കുന്ന സ്റ്റിയറിങ്ങോടു 
കൂടിയ 60 HP 4 Stroke out board 
എൻജിനും അനുബന്ധ സാമഗ്രി 
കളും നിർമ്മിച്ച് ടെസ്റ്റ് ചെയ്ത് 
കമ്മീഷൻ ചെയ്തിരിക്കണം. IRS 
നിബന്ധനകളോട് കൂടിയ ക്രമീകര 
ണങ്ങൾ ഉള്ളതും ഫൈബർ റീ 
ഇൻഫോർസ്ഡ് പ്ലാസ്റ്റിക്കിൽ 
തീർത്തതുമായിരിക്കണം ബോട്ട്. 
ദർഘാസ് രേഖകളിൽ കാണിച്ചി 
ട്ടുള്ള മാനദണ്ഡങ്ങളും ഉണ്ടായിരി 
ക്കണം. 


വിശദാംശങ്ങൾ 


എണ്ണം നിരതദ്രവ്യം 


41,250 


3 . 


15 ശര 


1. 6 പേർക്ക് യാത്ര ചെയ്യാവുന്ന 

സൗകര്യങ്ങളോടുകൂടിയ ബോട്ടും 
റിമോട്ട് കൺട്രോൾ സിസ്റ്റത്തിൽ 
പ്രവർത്തിക്കുന്ന സ്റ്റിയറിങ്ങോടു 
കൂടിയ 40 HP 4 Stroke out board 
എൻജിനും അനുബന്ധ സാമഗ്രി 
കളും നിർമ്മിച്ച് ടെസ്റ്റ് ചെയ്ത് 
കമ്മീഷൻ ചെയ്തിരിക്കണം. IRS 
നിബന്ധനകളോട് കൂടിയ ക്രമീകര 
ണങ്ങൾ ഉള്ളതും ഫൈബർ റീ 
ഇൻഫോർസ്ഡ് പ്ലാസ്റ്റിക്കിൽ 
തീർത്തതുമായിരിക്കണം ബോട്ട്. 
ദർഘാസ് രേഖകളിൽ കാണിച്ചി 
ട്ടുള്ള മാനദണ്ഡങ്ങളും ഉണ്ടായിരി 
ക്കണം. 


15 പേർക്ക് യാത്ര ചെയ്യാവുന്ന 
സൗകര്യങ്ങളോടുകൂടിയ ബോട്ടും 
റിമോട്ട് കൺട്രോൾ സിസ്റ്റത്തിൽ 
പ്രവർത്തിക്കുന്ന സ്റ്റിയറിങ്ങോടു 
കൂടിയ 40 HP x 2 4 Stroke out board 
എൻജിനും അനുബന്ധ സാമഗ്രി 
കളും നിർമ്മിച്ച് ടെസ്റ്റ് ചെയ്ത് 
കമ്മീഷൻ ചെയ്തിരിക്കണം. IRS 
നിബന്ധനകളോട് കൂടിയ ക്രമീകര 
ണങ്ങൾ ഉള്ളതും ഫൈബർ റീ 
ഇൻഫോർസ്ഡ് പ്ലാസ്റ്റിക്കിൽ 
തീർത്തതുമായിരിക്കണം ബോട്ട്. 
ദർഘാസ് രേഖകളിൽ കാണിച്ചി 
ട്ടുള്ള മാനദണ്ഡങ്ങളും ഉണ്ടായിരി 
ക്കണം. 


33 ,750 


90 , 000 


2. 12 പേർക്ക് യാത്ര ചെയ്യാവുന്ന 


KERALA GAZETTE 


[PART III 


നിബന്ധനകൾ 


ഇരട്ടക്ക വർ സിസ്റ്റത്തിലായിരിക്കണം ദർഘാസ്. 
" A കവറിൽ സാങ്കേതിക ദർഘാസും പീ 
ക്വാളിഫിക്കേഷൻ രേഖകളും "B കവറിൽ സാമ്പത്തിക 
ദർഘാസും സമർപ്പിക്കണം. മേൽപ്പറഞ്ഞ പ്രത്യേകം 
ദർഘാസുകൾ " സാങ്കേതിക ദർഘാസ് എന്ന് പ്രത്യേകം 
രേഖപ്പെടുത്തിയിട്ടുള്ള കവറുകളിൽ ഇട്ട്, രണ്ട് 
കവറുകളും മൂന്നാമതൊരു സീൽ ചെയ്തു കവറിൽ 
ഇട്ട് സമർപ്പിക്കണം. 
സാങ്കേതിക ദർഘാസ് പരിശോധിച്ച് ഉറപ്പിച്ചശേഷമേ 

സാമ്പത്തിക ദർഘാസ് തുറക്കുകയുള്ളൂ. 
3 . ദർ ഘാസിൽ പങ്കെടുക്കുന്നവർക്ക് പരിശോധന 

സൗകര്യങ്ങളോടു കൂടിയ നിർമ്മാണ യൂണിറ്റും , 
സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. 
ദർഘാസിൽ പങ്കെടുക്കുന്നവർക്ക് എഫ്. ആർ. പി . ബോട്ട് 
നിർമ്മിച്ച്സപ്ലെ ചെയ്യുന്ന രംഗത്ത് കുറഞ്ഞത് അഞ്ച് 
വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 
സംസ്ഥാന - കേന്ദ്ര സർക്കാരുകൾക്കോ പൊതുമേഖലാ 
സ്ഥാപനങ്ങൾക്കോ മൂന്നിൽ കുറയാതെ എഫ്.ആർ. പി . 

ബോട്ടുകൾ സപ്ലെചെയ്തിട്ടുണ്ടാകേണ്ടതുമാണ്. 
5. ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 

- 2,700 + വിൽപ്പന നികുതിയും, 3,200 + വിൽപ്പന 
നികുതിയും, 7 , 2 00 + വിൽപ്പന നികുതിയും 
പണമായി അടച്ച് അപേക്ഷിച്ചാൽ പവ്യത്തി 
ദിവസങ്ങളിൽ ശെന്തുരുണി വെൽ ഡ് ലെ ഫ് 
വാർഡന്റെ ആഫീസിൽ നിന്നും 30 - 1- 2015 ഉച്ചയ്ക്ക് 
1 മണിവരെ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. 
ഇതിനായി അടച്ച പണം തിരിച്ച് നൽകുന്നതല്ല. 
ദർഘാസ് ഫോറങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ 
ശെന്തുരുണി വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ 
തെന്മല എസ്. ബി . ടി.- യിൽ മാറാവുന്ന " 2,900 , ( 3,500 , 
- 7, 800 - ന്റെ ഡിമാന്റ് ഡാറ്റും അപേക്ഷയും 

നൽകേണ്ടതാണ്. 
6. മുദ്രവച്ച ദർഘാസുകൾ വൈൽഡ് ലൈഫ് വാർഡൻ, 

ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷൻ, തെന്മല 
ഡാം പി . ഒ. എന്ന വിലാസത്തിൽ 30 - 1- 2015 ഉച്ചയ്ക്ക് 
ശേഷം 3 മണിവരെ നേരിട്ടോ കൊറിയർ വഴിയോ, 
രജിസ്റ്റേർഡ് തപാൽ വഴിയോ സ്വീകരിക്കുന്നതാണ്. 
ദർ ഘാസ് കവറിന് പുറത്ത് " FRP ബോട്ട് 
വാങ്ങുന്നതിനുള്ള ദർഘാസ് എന്ന് രേഖപ്പെടു 

ത്തിയിരിക്കണം. 
7. ദർഘാസിനൊപ്പം ചേർത്തിട്ടുള്ള രേഖകൾ സാക്ഷ്യ 

പ്പെടുത്തിയിട്ടുള്ളവയായിരിക്കണം. 
സാങ്കേതിക ദർഘാസ് 30 - 1- 2015 ഉച്ചയ്ക്കുശേഷം 
3. 30 മണിക്ക് അപ്പോൾ ഹാജരുള്ളവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
വനം വകുപ്പിൽ ഫാബിക്കേ ഷനും, സപ്ലക്കും 
നിലവിലുള്ള ദർഘാസ് കണ്ടീഷനുകൾ ഇ 

ദർഘാസിനും ബാധകമായിരിക്കും. 
10 . ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത തീയതിയിൽ 

ടെണ്ടർ നടക്കാതെ വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം 

ടി ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
11 . ബോട്ടുകൾ കെ . ഐ . വി . റൂൾസ് പ്രകാരം നിർമ്മിച്ചിട്ടു 

ള്ളവയായിരിക്കണം. (Drawing & Construction ) . 


9 . 


വൈൽഡ് ലൈഫ് വാർഡന്റെ 
കാര്യാലയം, 
ശെന്തുരുണി വന്യജീവി 
സങ്കേതം, തെന്മല. 


( ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ദർഘാസ് പരസ്യം 


- ദർഘാസ് ഫോറത്തിന്റെ വില : 600 + വാറ്റ് (അല്ലെങ്കിൽ 
- ആ സമയത്തെ നിരക്ക്). 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 30 - 1- 2015 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ. 


നമ്പർ സിസി2 - 6320 / 2014. 

2015 ജനുവരി 5 . - 
ചാലക്കുടി ഡിവിഷനിലെ ചെട്ടിക്കുളം സെൻട്രൽ 
നഴ്സറിയിലെ ഉപയോഗത്തിനായി വിശ്വസ്ത സ്ഥാപനങ്ങളിൽ 
നിന്നും 27 മെ .ടൺ മണ്ണിര കമ്പോസ്റ്റ് വാങ്ങുന്നതിനായി 
ദർഘാസ്ക്ഷണിച്ചുകൊള്ളുന്നു . 

വിതരണം ചെയ്യേണ്ട ഇനം മണ്ണിര കമ്പോസ്റ്റ് 27 MT 
( സീൽ ചെയ്ത കവറുകളിൽ). 
-- ഒരു കി . ഗാമിൽ അടങ്ങിയിരിക്കേണ്ട കുറഞ്ഞ 
പോഷകാംശങ്ങൾ ( അംഗീകൃത മണ്ണ് പരിശോധനാ ലാബിൽ 
നിന്നുള്ള സാക്ഷ്യപത്രം ഹാജരാക്കണം) ടെണ്ടർ സമയത്ത് 
സാമ്പിൾ ഹാജരാക്കണം. 

ന്റെടജൻ 1- 1.5 % 
ഓർഗാനിക് കാർബൺ 9.5 % - 18 % 
ഫോസ്ഫ റസ് 0.3 -0. 8 % 
പൊട്ടാസ്യം - 0.45 %- 0. 85 % 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 30 -1- 2015 -ാം 
തീയതി ഉച്ചയ്ക്കു ശേഷം 3 മണിക്ക് ലേലക്കാരുടേയോ 
അവരുടെ പ്രിതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ. 

ദർഘാസ് ഫോറം മേൽപ്പറഞ്ഞ വിലയൊടുക്കി പ്രവൃത്തി 
ദിവസങ്ങളിൽ ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
നിന്ന് വാങ്ങാവുന്നതാണ്. 

- താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ, നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ, ദർഘാസ് 
ഫോറത്തിന്റെ വിലയോ, ഇ . എം . ഡി. യോ ഇല്ലാതെ ലഭിക്കുന്ന 
ദർഘാസുകൾ എന്നിവ നിരസിക്കുന്നതാണ്. ദർഘാസ് 

ഫോറം ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ വാങ്ങാവുന്നതാണ്. 
ദർ ഘാസ് തുറക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം 
സാങ്കേതികമായ കാരണങ്ങളാൽ ടെണ്ടർ നടക്കാതെ 
വരികയാണെങ്കിൽ 6 - 2 - 2015 , 12 - 2 - 2015 എന്നീ തീയതികളിൽ 
ദർഘാസ് നടത്തുന്നതായിരിക്കും. 

കൂടുതൽ വിവരങ്ങൾക്ക് www.forest.kerala . gov.in എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക. 


ജലാംശം- - പരമാവധി 40 % 


വിതരണം ചെയ്യേണ്ട സമയം - - വിതരണത്തിനുള്ള ഉത്തരവ് 
കിട്ടി രണ്ട് ആഴ്ചക്കകം. 

- പണം നൽകുന്ന രീതി - വിതരണം ചെയ്ത തീയതി 
മുതൽ രണ്ട് ആഴ്ചക്കുള്ളിൽ. 

വിതരണം ചെയ്യേണ്ട സ്ഥലം- സെൻടൽ നഴ്സറി, 
ചെട്ടിക്കുളം. 

അടങ്കൽ തുക ഉദ്ദേശം - 2. 80 ലക്ഷം. 
നിരതദ്രവ്യം - 5, 000 . 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ( ഒപ്പ്) 
ചാലക്കുടി ഡിവിഷൻ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
ചാലക്കുടി. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ബി - 3 / 8853 / 2014. 


2015 ജനുവരി 1. 


വനം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൗത്ത് വയനാട് എഫ്. ഡി. എ . 

യുടെ വിവിധ വനസംരക്ഷണ സമിതികളിലേക്കും, 
സൗത്ത് വയനാട് ഡിവിഷനിലേക്കും താഴെ പറയുന്ന ലിസ്റ്റിൽ പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് താൽപര്യമുള്ള 
സ്ഥാപനങ്ങളിൽനിന്നും മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ 400 + വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് - 200 + വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 11- 2 - 2015 ഉച്ചയ്ക്ക് 1 മണിവരെ. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 11 - 2 - 2015 ഉച്ചയ്ക്ക് 


2.30 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 11 -2 -2015 ഉച്ചയ്ക്ക് 3. 30 - ന്. 

ദർഘാസ് വില പണമായിട്ടോ, മണിയോർഡറായിട്ടോ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. തപാൽ മാർഗ്ഗം ഫോറം ആവശ്യമുള്ളവർ 
ഫോറത്തിന്റെ വിലയോടൊപ്പം - 50 അധികം ചേർത്ത് ( തപാൽ ചാർജ്ജ്) മണിയോർഡറായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ/ 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, കൽപ്പറ്റ എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ് 
മണിയോർഡറുകൾ 3- 2 - 2015 - ന് ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് മുമ്പായി ഈ ഓഫീസിൽ ലഭിച്ചിരിക്കണം. താമസിച്ച് കിട്ടുന്ന 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 11- 2 -2015 - ന് ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് താഴെ ഒപ്പ് വെച്ചിരിക്കുന്ന ആളോഅദ്ദേഹം 
ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ ടെണ്ടറുകൾ തുറക്കുന്നതാണ്. ഏതെങ്കിലും കാരണത്താൽ അന്നേദിവസം അവധിയായാൽ 
അടുത്ത പ്രവൃത്തിദിവസം ടെണ്ടറുകൾ സ്വീകരിക്കുകയും തുറക്കുകയും ചെയ്യുന്നതാണ്. 


KERALA GAZETTE 


[PART III 


- ദർഘാസ് നമ്പർ, തീയതി എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറിൽ ടെണ്ടറുകൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സൗത്ത് വയനാട് എഫ്. ഡി. എ ., സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ പിണങ്ങോട് റോഡ്, 
കൽപ്പറ്റ എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു വരുന്നതും പൂർണ്ണമല്ലാത്തതുമായ ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . ദർഘാസിനൊപ്പം ആകെ തുകയുടെ 1 % നിരതദ്രവ്യവും - 100 വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റും 
നൽകേണ്ടതാണ്. വിലകൾ ഇന്ത്യൻ രൂപയിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്. ദർഘാസ് പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ആവശ്യമുള്ളവർ നിശ്ചിത തുക അടച്ച് വാങ്ങാവുന്നതാണ്. ദർഘാസ് ഇനത്തിൽ അടച്ച തുക യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള പൂർണ്ണമായ അധികാരം 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിക്ഷിപ്തമാണ് . കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ 
ന്നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 


No. B3-8853 / 2014 . 

1st January 2015. 
Sealed and competitive tenders are invited for the supply of the following items to Chief Executive Officer, 
South Wayanad FDA , Kalpetta & Divisional Forest Officer , South Wayanad Forest Division . 
Cost of tender form : 

Original — 400 + VAT. 


Duplicate — 200 + VAT. 


Last date and time of sale of tender — 11 - 2 - 2015 , 1 p . m . 


Last date and time of receipt of tender — 11 - 2 - 2015 , 2 .30 p . m . 


Date and time of opening of tenders — 11-2 -2015 , 3.30 p. m . 

The tenders should be superscribed with Tender No. and date addressed to the Chief Executive Officer, South 
Wayanad FDA , Kalpetta . Late and incomplete tenders will not be accepted . The tenders will be opened at the date and 
time mentioned above in the presence of tenderers or their authorized representatives who may be present at that time. 
The tenders should be in the prescribed form which can be obtained from the office of the Divisional Forest Officer/Chief 
Executive Officer South Wayanad FDA , South Wayanad Forest Division , Kalpetta on payment of cash . 

Those who desire to get the tender form by post should send the cost of the tender form plus postage by 
money order along with their application in favour of the Chief Executive Officer South Wayanad FDA , South Wayanad 
Forest Division , Kalpetta . It is not refundable under any circumstances. Tender forms are not transferable . Draft, 
Cheques and Postal Orders will not be accepted towards the cost of tender forms and will not be send by V . P.P. 
Duplicate tenders will be issued on remittance of the prescribed rate . The tenderer should send along with his tender an 
agreement executed and signed in Kerala Stamp Paper of value of ` 100 purchased in the Kerala State . Every tenderer 
who has not registered his name with State Government ( Store Purchase Department) should send along with his tenders 
and Earnest Money of 1 % of the total cost of the articles tendered for (rounded to the nearest rupees ). The amount may 
be paid either by remittance into any above Government Treasury in Chelan in duplicate , duly countersigned by the 
officer mentioned below or by Demand Draft ( crossed ) on the local branch of State Bank of India/ Travancore drawn in 
favour of the officer mentioned below . 

The Chief Executive Officer/Divisional Forest Officer South Wayanad Forest Division, reserves the right to accept 
or reject all tenders or any of the tenders without assigning reasons thereon . 


Details of Items 


Sl. 
No . 


Tender No. and Name of Item 

with Specification 


Quantity 
(Nos.) 


Name of Office 


(1) 


(2) 


4 


South Wayanad Division 


B3-7290 /2014Revolving Search Lights 

Departmental Jeep 
B3-7290/2014Remote Control for Revolving 

Search Light 


2 


South Wayanad Division 


(1) 


3 


50 


South Wayanad FDA 


B3 - 8853/2014Life Jacket 
Fabric 

: Synthetic water 

proof fabric in colour 
Foam used 

: PU Foam 
Length of the Jacket 

: 58 cm 
width of the Foam 

: 23 cm in front and back 
Thickness of Foam 

: 50 mm 
Shoulder Pad Foam thickness : 25 mm 
Weight 

: 750 gm or less 
Weight Carry 

: 80 Kg. to 90 Kg. 
R - 9861/2014 - Qualis tyre with tube 

( 195 /70/R14 ) 
R - 9861/2014 Jeep tyre with tube 

(6.00 - 16 ) 
R -94319/2014 - Baby Chair 
B3- 9439/ 2014 — Bench (180 x 40 x 75cm ) with desk (180 x 30 x 45cm ) 

(with steel frame with 18mm plywood Top) 
B - 9914 /2014 — Forest Fire fighting equipment Kit ( Fire rake Fire beater, 

adjustable stick , fire pathal, Head lamp, Water bottle etc. 


South Wayanad Division 


South Wayanad Division 


South Wayanad Division 
South Wayanad Division 


6 


12 


South Wayanad Division 


Office of the Chief Executive Officer, 
South Wayanad FDA, 
Kalpetta . 


(Sd .) 
Chief Executive Officer. 


